


മഹാകവി 
മേപ്രാല്‍ എ.പി.രാഘവ പണിക്കര്‍ 


മഹാകവി 
മേപ്രാല്‍ എ.പി.രാഘവ പണിക്കരുടെ ”ഭക്തിദീപ്പി” സജ്ജന സമക്ഷം 
സമര്‍പ്പിക്കുന്നു. 





വെബ്‌ എഡിഷന്‍ 2020 


പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനപോലെ 
ലളിതമധുരവും തത്വജ്ഞാനം കൊണ്ടു പ്രശാന്തഗംഭീരവുമാണ്‌ ഈ കൃതി. 


(201 ശ്ലോകങ്ങള്‍) 


അക്ഷരമാല ക്രമമായാണ്‌ ശ്ലോകങ്ങള്‍ 
എഴുതിയിരിക്കുന്നത്‌. 


നമ്മുടെ ഏവരുടേയും ജീവിതത്തിന്‌ വഴികാട്ടിയാണീ ചെറുകൃതി. 


പ്രകൃതിയിലെ 
കൊച്ചു ദൃശ്യങ്ങള്‍ 
ഉദാഹരണങ്ങളായെടുത്തു 
പെട്ടന്നു മനസ്സില്‍ പതിയുന്ന 
ചിത്രങ്ങള്‍ 
രചിച്ചു 


ഭക്തിദീപ്പി 


ഭക്തകവി ഒരു ഗുരുവിനെപ്പോലെ നമ്മെ ഉണ്മയിലേയ്ക്കും 
തദ്വാര 
ഈശ്വരനിലേയ്ക്കും 
നയിക്കുന്നു 





അഭ്രനീലകളേബരം സുന്ദരം 
ശംഖചക്രഗദാംബുജശോഭിതം 
പീതവാസസം ദേവകീനന്ദനം 


ബാലഗോപാലം ഭാവയേഹം സദാ 


ഭക്തിദീപ്പി 


ഭക്തിദീപ്പി 


അഭ്ൂരനീലകളേബരം സുന്ദരം 
ശംഖചക്രഗദാംബുജശോഭിതം 
പീതവാസസം ദേവകീനന്ദനം 
ബാലഗോപാലം ഭാവയേഹം സദാ! 


ആമയങ്ങളകലുവാനീശ്വര 
നാമജാലം ജപിക്കണം നിത്യവും 
ആഗമപ്പൊരുളാകിന ദേവനെ 
പൂജചെയ്യണമെപ്പെഴും,ഗോവിന്ദ ! 


ഇച്ഛയാകുന്നു സങ്കട കാരണം 

ഇച്ഛതീരുകില്‍ മുക്തി ലഭിച്ചിടും 

ഇച്ഛമീശ്വര സേവയിലാകണം 
മച്ചമാനസനാകണം, ഗോവിന്ദ. 3 


ഈര്‍ഷ്യ തോന്നരുതാരിലുമൊന്നിലു- 
മീശസൃഷ്ടിയാണൊക്കയുമുഴിയില്‍ 

ഈശരൂപമായി കാണണം സര്‍വ്വവും 
ഈശനെന്നിയെ മറ്റില്ല, ഗോവിന്ദ ! 4 


ഉള്ളം നിത്യവും ശുദ്ധമായീടണം 
ഭള്ളു തെല്ലും കലരാതിരിക്കണം 
കള്ളവും,ചതി, വഞ്ചനയെന്നിവ 
തെല്ലുമെന്നിയെവാഴണം,ഗോവിന്ദ ) കി 


ഉറിച്ചേരണം മാനസമീശ്വര- 
ചാരുലീലാവിലാസത്തിലെപ്പൊഴും 

ഈശചിന്തയാല്‍ പൂര്‍ണ്ണമാം മാനസം 

മറ്റുചിന്ത കലര്‍ന്നിടാ ഗോവിന്ദ! 6 


എണ്ണമറ്റുള്ളജന്മം കഴിഞ്ഞു താന്‍ 
മാനവാകാരമീവിധം ലഭ്യമായ്‌ 

മുക്തിനേടുവാനീ നരജിവിതം 

ശക്തിയാര്‍ജ്ജിച്ചു വാഴണം,ഗോവിന്ദ! 


ഭക്തിദീപ്പി 


ഏണിയാകണമീത്തനുശാശ്വചത- 
ബ്രഹ്മഭാവത്തിലേറിപ്പിടിക്കുവാന്‍ 
കാണിനേരവും പാഴില്‍ കളയാതെ 
താണുകൂപ്പണമീശനെ,ഗോവിന്ദ! 


ഐഹീക സുഖദു:ഖങ്ങളാകയും 
ദേഹസംബന്ധമാത്രമണോര്‍ക്കണം 
മോഹജാലങ്ങളാത്മ വിനാശക- 
ഹേതൃവെന്നു ധരിക്കണം,ഗോവിന്ദ! 


ഒട്ടിപ്പോകരുതൊട്ടുമേ മാനസം 

ദുഷ്ടു ചേരുന്ന ഭോഗാഭിലാഷത്തില്‍, 
കട്ടിക്കാറണിവര്‍ണ്ണന്‍ തന്‍ പാദത്തി- 
ലൊട്ടിച്ചേരണം മാനസം,ഗോവിന്ദ! 


ഓര്‍മ്മയുള്ളരുവേളയിലെപ്പൊഴു- 
മോര്‍മ്മിച്ചീടണമീശ്വരനാമങ്ങള്‍ 
ഒര്‍മ്മവിട്ടുനാം പോകുന്നവേളയിലാ- 
ത്മശാന്തി ലഭിക്കുവാന്‍ ഗോവിന്ദ ! 


ഓത്സുക്യം ജഗദീശ്വര ചിന്തയി- 
ലൌന്നത്യം പദപങ്കജ പൂജയില്‍ 
ഓങദ്ധത്യം പദഭക്തനെന്നാകണ- 
മുള്ളില്‍ വാഴണമീശ്വരന്‍, ഗോവിന്ദ ! 


അത്രദുഖദമാകുമീജീവിതം 

ഗാത്ര പോഷണം മാത്രമായി തീരാതെ, 
കീര്‍ത്തിച്ചീടുമാറാകണമീശ്വര- 
നാമജാലങ്ങള്‍ നിത്യവും ഗോവിന്ദ! 


കര്‍മ്മബാക്കിയാലൂഴിയില്‍വീണ്ടുമീ- 
ജന്മമേന്തിമടുത്തുപോയിന്നിയും 
കര്‍മ്മബാക്കിഭവിക്കാതിരിക്കുവാന്‍ 
ജന്മനാശനംചിന്തിക്ക ,ഗോവിന്ദ! 


ഭക്തിദീപ്പി 


കാലസാഗരവീചിയില്‍ നാമൊരു 
ലോലപോതമായ്‌ ചുറ്റിത്തിരിയാതെ 
കാലകാലനാംമീശപദാംബുജാം 
ലക്ഷ്യമാകണമെപ്പൊഴും, ഗോവിന്ദ ! 


കിട്ടീടുന്നതു സ്വീകരിച്ചീടണം 
നഷ്ടമായതു ചിന്തിച്ചുമാഴ്കൊലാ 
പുഷ്ടമോദേന വാഴണമെപ്പൊഴും 
തുഷ്ടിതാന്‍ മോക്ഷകാരണം ,ഗോവിന്ദ ! 


കീര്‍ത്തിമോഹിച്ചു ചെയ്യരുതൊന്നുമെ, 
കീര്‍ത്തിതാനെ വരുമെങ്കില്‍ കൊള്ളണം 
കര്‍മ്മലാഭേച്ഛകൂടാതെ ചെയ്യണം 
കര്‍മ്മമൊന്നും മുടങ്ങാതെ ഗോവിന്ദ! 


കുട്മളം വിരിഞ്ഞാകിലോ സൂനമാം 
നല്ലഗന്ധവുമാഭയും രൂവിടും 

പാകാമാകുന്ന കര്‍മ്മങ്ങള്‍ മാത്രമേ 
കര്‍മ്മപുഷ്ടി വരുത്തിട്ടു ഗോവിന്ദാ ! 


കൂത്തരങ്ങുപോലാണിന്നു ജിവിതം 

സത്യാ ധര്‍മ്മാദി നാമാവേശഷമായ്യു്‌, 
ചീര്‍ത്തഭോഗാഭിലാഷശതത്തിനാല്‍ 
ധൂര്‍ത്തടിപ്പസമസ്തവും ഗോവിന്ദാ! 


കെട്ടജിവിത രീതിയാലിന്നഹോ 
വിത്തമാര്‍ജ്ജിച്ചു നിര്‍മ്മിപ്പു ഹര്‍മ്മ്യങ്ങള്‍ 
പൊട്ടിത്താഴെപ്പതിക്കുമെന്നോര്‍ക്കണം 
പട്ട്പോകുമീദേഹവും ഗോവിന്ദ! 


കേവലമൊരു മാത്രതന്‍സഖ്യത്തി- 
നാവതൊക്കയും ചെയ്യുന്നു മാനുഷര്‍ 
കേവലപദപത്മം നിനയ്ക്കുവാ- 
നത്രപോല്മില്ലാഗ്രഹം ഗോവിന്ദ ! 


20) 


2 


ഭക്തിദീപ്പി 


കൈവല്യം ശിവ; നേടുവാനീ നര- 
ജന്മമാണു ധരിക്കണമുത്തമം, 
മാടിനും സുഖഭോഗങ്ങള്‍ സാധ്യമാ- 
ണെന്നു ചിന്തിച്ചു വാഴണം, ഗോവിന്ദ ! 


കൊട്ടിപ്പാടുകിലാടിടും പന്നഗം 

കൊട്ടു നിര്‍ത്തുകിലേറിക്കടിച്ചിടും; 
കാത്തുപോറ്റിടും വാച്ഛകളന്ത്യത്തി- 
ലാത്മശാന്തി തകര്‍ത്തിടും, ഗോവിന്ദ ! 


കോലമോരോന്നു സ്വീകരിച്ചെത്രയോ 
കാലമാശു കളഞ്ഞു വിഫലമായ്‌ 
കോലമിന്നിമേലാകാതിരിക്കുവാന്‍ 
ബാലഗോപാലം ചിന്തിക്ക ഗോവിന്ദ ! 


കൌസ്തൂഭം വനമാലയും, പീലിയും 
നിസ്തൃലതര പീതവസനവും 
കാലിമേയ്ക്കുന്ന കോലും ധരിക്കുന്ന 
ബാലഗോപാലം ചിന്തിക്ക ഗോവിന്ദ! 


കംസവൈരിയാം കേശവന്‍ തന്‍ പദം 
ക്ലേശനാശനം ചിന്തിക്ക സന്തതം 
ക്ലേശജാലമകന്നു സമസ്തവും 
ധന്യമായിടും ജീവിതം ഗോവിന്ദ ! 


കണ്ടൂ കൊള്ളണം ചിന്തയിലെപ്പൊഴും 
കൊണ്ടല്‍ വര്‍ണ്ണനാമീശന്റെ പൂമേനി, 
ഇണ്ടലൊക്കയും തീര്‍ന്നു പരം പദം 
ചേരുവിനതു മാര്‍ഗമാം , ഗോവിന്ദ ! 


ഖജ്ഞനം നിജപുച്ഛാഗ്രബദ്ധമീ- 
മന്നിതെന്നു നിനച്ചു മദിക്കുന്നു. 
മന്ദബുദ്ധികളേവരുംമാവിധം 
ദര്‍പ്പമോടെ വസിക്കുന്നു, ഗോവിന്ദ ! 


൧൧ 


23 


൧4. 


ക 


26 


൧7 


൧8 


ഭക്തിദീപ്പി 


ഖിന്നരായി വസിക്കരുതല്ലവും 
തന്നിടുന്നു സകലതുമീശ്വരന്‍ 
ഒന്നുമില്ലാ നമുക്കിഹ! നേടുവാന്‍ 
ഖിന്നഭാവ വിചാരത്താല്‍,ഗോവിന്ദ ! 


ഖാദ്യപേയങ്ങളേറെ ബ്ഭജിക്കിലും 

ക്ഷുത്തടക്കുവാന്‍ പിന്നെയുമാഗ്രഹം 

ഭോഗവാഞ്ച ശമിക്കില്ലൊരിക്കലും 

ഭോഗിതല്ലനേ ചിന്തിക്ക ഗോവിന്ദ ! 30 


ഖുരമടിച്ചു കിളര്‍ന്നിടും ധൂളിയാ- 
ലരുണബിംബം മറയ്ക്കുവാന്‍ സാധ്യമോ? 
ഉല്‍ക്കടാഗ്രഹശാന്തിവരുത്തുവാന്‍ 
സാധ്യമല്ലെന്നു തേറണം, ഗോവിന്ദ ! 


ഖേചരങ്ങളും തൃപ്ലരായ്‌ വാഴവേ 
ഭൂചരന്‍ നരനെത്രയോ ദുഖിതന്‍! 
ചിത്തശുദ്ധിവരുത്തി വസിക്കിലോ 
നിതൃതൃപ്ൃരായ്‌ വാണിടാം ഗോവിന്ദ! 


ഗര്‍ദ്ദഭം മുതുകേറ്റിനടന്നിടും 
വസ്ത്രമേതുമുടുപ്പാന്‍ കൊതിച്ചിടാ 
മൂഡനുനിജ ജന്മഗുണമെല്ലാം 
പാഴിലായി നശിക്കന്നു, ഗോവിന്ദ! 


ഗാത്തനാമല്ലമാത്രമീയൂഴിയില്‍ 
വിശ്രമിക്കാന്‍ വന്നവരെങ്കിലും 
വിശ്രമം ബത! തന്നതില്ലല്ലവും 
ഗാര്‍ഹ്യമോഹവിചാരങ്ങള്‍,ഗോവിന്ദ ! 


ഗുപ്ൃമായിടുംമാഗ്രഹ,മോര്‍ക്കണം 
ദുഷ്ടൂപോകാതൃണങ്ങും വ്രണ സമം 
ആഗ്രഹങ്ങളൊളിക്കാതൊടുക്കണ- 
മീശഭക്തിയാമൌാഷധാല്‍,ഗോവിന്ദ! 35 


29 


്ി 


32 


൫൫ 


34. 


ഭക്തിദീപ്പി 


ഗിരമിദം മന:ശുദ്ധി വരുത്തുവാന്‍ 
ശരണമാകണമീശപദാംബുജം 

ഗിരിധരാ ! വിഭോ! നല്ലതു മാത്രമേ 
രസനതന്നിലുദിക്കാവു ,ഗോവിന്ദ! 


ഗീര്‍ണ്ണ ഭോജ്യമജീര്‍ണ്ണം വരുത്തിടും 
ചര്‍വ്വിതം ബഹുസൌഈഖ്യദമായിടും 
കര്‍മ്മമോരോന്നും വേണ്ടപോല്‍ ചെയ്യണം 
കര്‍മ്മപുഷ്ടി ഭവിക്കുവാന്‍, ഗോവിന്ദ! 


ഗുല്ലിതന്‍ രസം പോലെ താന്‍ ഭക്തിയും 
കയ്ക്കുമാദ്യം ,മധുരിക്കുമന്തിമേ, 
പാദമൊട്ടുമിടറാതെ മുന്നോട്ടു 
ധീരചിത്തനായ്‌ പോകണം, ഗോവിന്ദ! 


ഗുഡമോരോന്ന൯ഷ്ടിച്ചു ദുഷ്കര്‍മ്മ- 
മൂഡമോദം നടക്കുന്നു മാനുഷര്‍, 
ഗുഡസ്ഥന്‍ പരനാകയാലൊന്നുമേ 
ശൂഡഃമല്ലെന്നു തേറണം,ഗോവിന്ദ! 


ഗേഹ,ഗേഹിനി,പൃത്രാദിയൊക്കയും 
ദേഹസംബന്ധമാത്രമാണെങ്കിലും 
മായയൊന്നിനാല്‍ ബദ്ധരായ്‌ മാനുഷര്‍, 
മോഹകൂപേപതിക്കുന്നു,ഗോവിന്ദ! 


ഗോളകോപമ മിന്നുനാമീ 'ഗൃഹ' 
പീഡയേറ്റു നിലയ്ക്കാതുരുളൂന്നു, 
ശിന്തിനല്‍കുവാനീശപദാംബുജം 
ചിന്തിച്ചീടണം സന്തതം ഗോവിന്ദ! 


ഗൌരി,ഗൌരമിവരണ്ടുമാര്‍ജ്ജിച്ചു 


ഗൌരവം ഹാ! നടിക്കുന്നു മാനുഷര്‍ 
ഗൌരീകാന്തനെ തെല്ലുംനിനക്കാതെ 


10 


36 
37 
ദള 
39 
40 
41 


ഭക്തിദീപ്പി 


ഗൌരവം ബത।,നിഷ്ഫലം, ഗോവിന്ദ! 


ഗ്രസ്തരാണു നാം കാലമാം പാമ്പിനാ- 
ലെന്നറിഞ്ഞു വസിക്കണം നിത്യവും 
കാലകാലനാമീശനെചിന്തിക്കില്‍ 
കാലപാശവുമറ്റപോം ഗോവിന്ദ! 


ഘസ്രമൂഴിനിവാസം മരണമോ 
രാത്രിയാകയാല്‍പുണൃഗണ്ണഈരശ്ലിയാല്‍ 
ധന്യമാക്കണം മൃത്യു തന്‍പാത നാം 
ധര്‍മ്മകര്‍മ്മനിരതരായ്‌ ഗോവിന്ദ! 


ഘാസമെന്നിയെ ഹാ! മൃഗപോതവും 
തിന്നുകില്ലഹോ കണ്ടകവല്ലികള്‍, 
സത്‌ ഗുണങ്ങളെസ്വീകരിച്ചത്ര നാം 
ദുര്‍ഗുണങ്ങള്‍ തൃജിക്കണം,ഗോവിന്ദ! 


ഘൂകനുച്ചത്തില്‍ മുളിടും രാത്രിയില്‍ 
കോകിലംനറുഗാനമുതിര്‍ത്തിടും! 
കാതിനിമ്പമണച്ചിടും കോകില- 
ഗാനമാണഹോ! സാഈഖ്യദം ഗോവിന്ദ! 


ഘോണി,മൂലമശീക്കുവാനാര്‍ത്തിയാ- 
ലത്തലെന്നിയെ സസ്യം തകര്‍ക്കുന്നു, 
മുക്തിനേടണമെങ്കിലോനിര്‍ഭയം 
ജന്മവൃക്ഷം തകര്‍ക്കണം,ഗോവിന്ദ! 


ചക്രംവെച്ചു ചവിട്ടിത്താന്‍പാടത്തു 
വെള്ളമേറ്റിയിറക്കുന്നു കര്‍ഷകര്‍, 
ജിവിതകൃഷിഭൂമിയില്‍ ഭക്തിയാം 
ചക്രംവച്ചു ചവിട്ടണം, ഗോവിന്ദ! 


ചാരം മൂടികിടക്കിലും തീക്കനല്‍ 
തൊട്ടുപോകുകിലംഗുലി വെത്തുപോം 


11. 


42 
43 
44 
45 
46 
47 
48 


ഭക്തിദീപ്പി 


ബാഹ്യവേഷവിധാനത്താലാരെയും 
വിശ്വസിക്കരുതോര്‍ക്കണം,ഗോവിന്ദ! 


ചില്ലുപോലകം ശുദ്ധമായീടണം 
ചിന്തയേപ്പൊഴുംനല്ലതായീടണം 
ചിത്തജന്മാവെ ദൂരത്തു നിര്‍ത്തണം 
ചിത്തമീശ്വരഗേഹമാം,ഗോവിന്ദ! 


ചീഞ്ഞഭാതികവാദംമുഴുക്കയാല്‍ 

ഗാത്രം “ഞാനെന്നു "ഘോഷിപ്പൂ സര്‍വൃരും 
ഉള്ളില്‍വാണിടുമീശ്വരസത്തയെ- 
തള്ളിയെന്നും പറയുന്നു, ഗോവിന്ദ! 


ചുഞ്ചു മച്ചിലിരിക്കും പകലെല്ലാം 
രാത്രിയാകിലിരതേടിപ്പോയിടും 
തക്കവേളയിലാശയാംമുഷികന്‍ 
ചിത്തശാന്തികരണ്ടിടും,ഗോവിന്ദ! 


ചൃചുകം ഹാ! കറുത്തതാണെങ്കിലും 
സ്തന്യമേറ്റം ധവളം മനോഹരം, 
ഭക്തിസാധന ക്ലേശദമെങ്കിലും 
മുക്തിയത്യന്ത സുന്ദരം,ഗോവിന്ദ! 


ചെല്ലരുതു വിപത്തിന്‍ സമീപത്തു 
വന്നു കേറുകില്‍ നിര്‍ഭയം വാഴണം 
താനറിയാതെ വന്നിടുമാപത്തു 
താനേ നീക്കിടുമീശ്വരന്‍,ഗോവിന്ദ! 


ചേറില്‍ വാഴും വരാഹത്തിനൊപ്പമായ്‌ 
ഭോഗക്കദുമക്കുണ്ടിലായ്‌ വാഴൊലാ. 
ഭക്തിവാരിയാല്‍ക്ഷാളനം ചെയ്തുനാം 
പാപജാലം കളയണം, ഗോവിന്ദ! 


12, 


49 
50 
5 
2 
53 
54 
55 


ഭക്തിദീപ്പി 


ചൈത്രിതന്നൊളിപോലെനിന്‍മാനസം 

പൃതമാകണം സാത്വിക ചിന്തയാല്‍, 
മോഹമാമിരുട്ടോടിയൊളിക്കണം 

ദേഹചിന്ത വെടിയണം,ഗോവിന്ദ! 56 


ചൊല്ലുകര്‍മ്മത്തിനാധാരമാകയാല്‍ 

ചൊല്ലുനല്ലതേ നാവിലുദിക്കാവു,, 

നല്ലകര്‍മ്മമേസത്ഫലം നല്‍കിക, 

നന്മയൊന്നു താന്‍ ശാശ്വതം ഗോവിന്ദ! ൭7 


ചോരനൊപ്പമണഞ്ഞിടും ഹൃത്തിലാ- 
ദൂര്‍വിചാരങ്ങളേതു സമയത്തും, 
ഭക്തിദീപപ്രശോഭിതമാകിലോ 

ഹൃത്തടം പരിരക്ഷിതം, ഗോവിന്ദ! 58 


ഛത്രിരക്ഷിതനേതുവെയിലിലും- 

മെത്രഘോരമാം മാരി ചൊരികിലും, 

ആപത്‌ ജജാലമകലണമെങ്കിലോ 

ഭക്തിയാം കുടയേന്തണം, ഗോവിന്ദ! 59 


ജന്മമിന്നിമേലേകാതിരിക്കുവാന്‍ 

കര്‍മ്മമൊക്കയും ചെയ്തുമുടിക്കണം, 

കര്‍മ്മമൊക്കയും ഈശനിലര്‍പ്പിച്ചു 

ചെയ്യുമെങ്കിലോ, മുക്തനാം ഗോവിന്ദ! 60 


ജാരതൃല്യമണയുകയാണഹോ! 
ചാരുഭോഗാഭിലാഷമതിശ്ൂഡം, 

ജാഗരൂകനായി വാഴണമെപ്പൊഴു- 

മാത്മദീപം കൊളുത്തി നാം ഗോവിന്ദ! 61 


ജിഷ്ണവാണു നീ,തോല്ക്കരുതാരൊടും 

വെറ്റിസത്യ,മസത്യമാം തോല്‍വിയും; 

സത്യ ധര്‍മ്മമാം തേരുരുള്‍കൊണ്ടു താന്‍ 
ജീവിതരഥമോടുന്നു, ഗോവിന്ദ! 62 


13 


ഭക്തിദീപ്പി 


ജിവിതമൊരു യജ്ഞമാണയതില്‍ 
കര്‍മമാഹുതി, വാക്കുകള്‍, മന്ത്രമാം, 
കര്‍മ്മ,വാങ,മനശ്ശൂദ്ധി വരുത്തണം 
യജ്ഞമെത്രയും ധന്യമായി ഗോവിന്ദ! 


ജൂഷ്ടാഷധം പഥ്യവില്ലാകിലോ 
രോഗശാന്തിവരുത്താ,ധരിക്കണം, 
ഭക്തിയില്ലാതെ ചെയ്യന്നപൂജയും 
മുക്തിദായകാമാവില്ല,ഗോവിന്ദ! 


ജ്ജുടാധാരിയായി, ശൃശ്രുസംയുക്തനായി 
കാടൂവാഴണോ യോഗിയെന്നോതുവാന്‍! 
ഹൃത്തടം പരിശുദ്ധമായ്‌, ഭക്തനായ്‌ 
നാടുവാഴ്കിലും യോഗിയാം ഗോവിന്ദ! 


തത്തുകം ചെറുതെങ്കിലുംമഗ്നിയി- 
ലിട്ടുപോകുകില്‍ പൊട്ടിത്തെറിച്ചിടും, 
പാപകര്‍മ്മം ചെറുതെന്നിരിക്കിലും 
പുണ്യഹാനിവരുത്തിടും ഗോവിന്ദ! 


താന്തമായിടാമീത്തനു ജിവിത- 
ഭാരമേറ്റേം വഹിച്ചതുകാരണം 
ചിത്തശാന്തി വെടിയാതിരിക്കണം 
ധന്യമെങ്കിലോ ജിവിതം, ഗോവിന്ദ! 


തിട്ട,മൂഴിയിലേതൊരു നാളിലും 
മൃത്യുവന്നിടുമെന്നു ധരിക്കണം, 
തിട്ടതിക്കു നിദാനമീ മാനുഷ- 
ദേഹമെന്നോര്‍ക്കണം, ഗോവിന്ദ! 


തീനിതെന്നു നിനച്ചു ശലഭങ്ങള്‍ 
തീയില്‍ വീണുനശിക്കുന്നു മോഹത്താല്‍ 
ഭോഗജാലക്കനലില്‍ നിപതിച്ചു 

ഹാ! നശിപ്പു സമസ്തരും,ഗോവിന്ദ! 


14 


63 


64. 


6 


66 


67 


68 


69 


ഭക്തിദീപ്പി 


തുന്ദമൊന്നു പുലര്‍ത്തുവാന്‍ മാത്രമ- 

ല്ലത്ര ജിവിതമെന്നു കരുതണം 

ആത്മമുക്തിയാണന്തിമ ലക്ഷ്യമെ- 
ന്നോര്‍ത്തുചെയ്യണംകര്‍മ്മങ്ങള്‍,ഗോവിന്ദ! 70 


തൂമരന്ദമീജിവിതസൂനമുള്‍- 
കൊള്ളുമാത്മീയസംതൃപ്തിനിര്‍മ്മലം 
ആമധുനുകര്‍ന്നാനന്ദമാണ്ടു നീ 
ജന്മമുക്തിവരുത്തണം,ഗോവിന്ദ! 7 


തൃഷ്ണജിവിതഭദ്രതതച്ചുട- 

ച്ചാര്‍ക്കുമാപത്തു ചേര്‍ക്കും ധരിക്കണം, 

ഭക്തിയാല്‍ മന:ശാന്തി വരുത്തി നാം 

തൃഷ്ണമാറ്റി വസിക്കണം,ഗോവിന്ദ! 72 


തെന്നലേറ്റം സുഖദമാണെങ്കിലും 

ചണ്ഡവാതകമാപത്തു ചേര്‍ത്തിടും 

ആഗ്രഹങ്ങള്‍ പരിമിതമാകിലോ 

ജിവിതമെത്ര സുന്ദരം,ഗോവിന്ദ! 73 


തേടിപ്പോകരുതാഗ്രഹശാന്തിക്കു 

മാടൂപോലെ മരീചിക കണ്ടു നാം 

കൈവരുന്നതാല്‍ തൃപ്തരായീടണം 

മുക്തിയെന്നതോ: തൃപ്തിതാന്‍,ഗോവിന്ദ! 74 


തൈലമൊട്ടൂ പുരട്ടുകില്‍ കേശവും 

ഹാ! മിനുങ്ങി മനോഹരമായിടും, 

ഭക്തിയാകിന തൈലം പുരട്ടി നാം 

ചിത്തദുഷ്ടു കളയണം, ഗോവിന്ദ! 75 


തൊണ്ടിനുള്ളില്‍ ചകിരിച്ചിരട്ടയും 


തേങ്ങയും നറും വെള്ളവൃുമെന്നപോല്‍ 
ബാഹ്യൃഭാവം പരുഷമാണെങ്കിലു- 


15 


ഭക്തിദീപ്പി 


മുള്ളിലാര്‍ദ്രത കാണണം , ഗോവിന്ദ! 


തോയജം,ജലമൊപ്പമുയര്‍ന്നിടും 
താണുപോകുകില്‍ താണുകിടന്നിടും, 
വിത്തമുഴിയിലേറിടാം, പോയിടാം 
ചിത്തശുദ്ധിപ്രധാനമാം, ഗോവിന്ദ! 


ത്യാജ്യമായവയേറേയുണ്ടൂഴിയില്‍ 
ഭോജ്യയോഗ്യമായിക്കാണും വകകളില്‍, 
മോക്ഷമാര്‍ഗ്ഗ തടസ്സംതരുന്നവ 
ത്യാജ്യമെന്നും ധരിക്കണം, ഗോവിന്ദ! 


ദന്തപംക്തിയാല്‍ചര്‍വ്വണംചെയ്തൃതാ- 
നുള്ളിലാക്കുന്ന ഖാദ്യങ്ങളോരോന്നും, 
ചിന്തകൊണ്ടു്‌ മഥിച്ചു താനോതണ- 
മാശയങ്ങള്‍ മനോഹരം, ഗോവിന്ദ! 


ദാരുണം നരജീവിതമിന്നുവന്‍- 
രാക്ഷ്ട്രശക്തികള്‍ തമ്മിലുള്ളീര്‍ഷ്യാല്‍ 
ഈശചിന്തയതൊന്നു താന്‍ പോരുമീ- 
ലോകതാപമകറ്റുവാന്‍, ഗോവിന്ദ! 


ദിക്കുതോറും പ്രകാശം പരത്തുവാ- 
നര്‍ക്കനൊന്നുതാനത്രതെളിയുന്നു, 
ആത്മബോധമതൊന്നു താന്‍ പോരുമീ 
ലോകതാപമകറ്റുവാന്‍, ഗോവിന്ദ! 


ദീപമേന്തണം രാത്രിയില്‍ നേര്‍വഴി 
കണ്ടുപോകുവ,നാപത്തകറ്റുവാന്‍, 
മോഹമാമിരുട്ടേറുമീലോകത്തി- 
ലാത്മബോധം വളര്‍ത്തണം,ഗോവിന്ദ! 


ദൂര്‍വഹം ദൂര കാരണമുഴിയി- 
ലാര്‍ക്കുമില്ലൊരു ശാന്തിയും തൃപ്തിയും 


106 


76 


77 


78 


79 


80 


81 


82 


ഭക്തിദീപ്പി 


ശപ്തമീദുര കൈവെടിഞ്ഞീടുകില്‍ 
ശാന്തി,തൃപ്തികള്‍ കൈവരും ഗോവിന്ദ! 


ദൂഷ്യമന്യോന്യമോതിഞെളിയുവാന്‍ 
ഭാഷ്യമോരോന്നു തേടുന്നിതേവരും 
ദൂഷ്യമുഴിയില്‍ നിന്നുമകലുയവാ- 
നാത്മഭാഷ്യം താന്‍തേടണം,ഗോവിന്ദ! 


ദേഹമേറ്റം പവിത്രമായുള്ളൊരു 
കോവിലെന്നു ധരിച്ചുമരുവണം 
ഭോഗകന്മഷം കൊണ്ടതിന്‍ ശുദ്ധി നാം 
നഷ്ടമാക്കാതിരിക്കണം,ഗോവിന്ദ! 


ദോഷമോതരുതാരുടേതാകിലും 
ദോഷമറ്റവരൂഴിയില്‍ ദുര്‍ല്ലഭം 
ദോഷജാലമകലുയവാന്‍ ഭക്തിയാം 
ഭേഷജം പരമുത്തമം ,ഗോവിന്ദ! 


ദൌഹൃദങ്ങള്‍ ചുരുക്കണ,മാഗ്രഹ- 
മേറിപ്പോകുകിലാപത്തുവന്നിടും, 
സാധ്യമല്ലാത്ത വസ്തുവിലാഗ്രഹം 
ചിത്തശാന്തി തകര്‍ത്തിടും, ഗോവിന്ദ! 


ദ്യോതനം ഹാ! പുകപിടിച്ചീടുകി- 
ലൂള്ളിലുള്ള പ്രകാശം പൊലിഞ്ഞുപോം 
കന്മഷക്കറയേറുകില്‍ മാനസ- 
മാത്മബോധം കെടുത്തിടും,ഗോവിന്ദ! 


ദ്രവ്യമൂഴിയില്‍ വേണ്ടതാണെങ്കിലും 
സത്യധര്‍മ്മം വെടിയാതെ നേടണം 
നേര്‍വഴിക്കു ലഭിച്ചീടും വിത്തമേ 


ചിത്തസാഖ്യമണകച്ചിടട, ഗോവിന്ദ! 


ദ്വാരമൊന്‍പതുചേരുമീ ദേഹമാം 


7 


83 


94 


8൭ 


86 


87 


88 


89 


ഭക്തിദീപ്പി 


ഗേഹമെപ്പൊഴും ഭദ്ര മായീടണം 


ഈശചിന്തയാല്‍ കാത്തുകൊണ്ടീടണം 


ഭാവുകം സദാ കൈവരും,ഗോവിന്ദ! 


ധന്യമാകണം ജിവിതമെങ്കിലോ 
ധര്‍മ്മമെന്തെന്നറിഞ്ഞു നടക്കണം, 
ധര്‍മ്മലോപം ഭവിക്കാതെ നിത്യവും 


കര്‍മ്മമോരോന്നും ചെയ്യണം,ഗോവിന്ദ! 


ധാര്‍ഷ്ട്യം ആപത്തു താനേ വരുത്തിടും 


താഴ്മയഭ്യുന്നതിക്കുനിദാനമാം 
ത്യാഗമെന്നതു നേട്ടമായീടണ- 
മാടലെന്നിയെ വാഴുവാന്‍,ഗോവിന്ദ! 


ധിക്കരിക്കരിക്കരുതാരെയും,മേവരും 
പൂജനീയരാണന്നു കരുതണം 
മര്‍ത്യപുജയാലീശ്വരപൂജയും 
സാധ്യമെന്നു ധരിക്കണം, ഗോവിന്ദ! 


ധീ,നമുക്കു ലഭിച്ചു പരദ്രോഹം 
ചെയ്യുവാന്‍,ല്ലറിയുവാനീശനെ 
ബുദ്ധിയാലറിഞ്ഞീശനെ,മാനസം 
ശുദ്ധമാക്കി വസിക്കണം, ഗോവിന്ദ! 


ധൂളി,തീര്‍ത്ഥവും പങ്കിലമാക്കിടും 
ധൂളി ജിവിതം താറുമാറാക്കിടും 
ധൂളിസംഗം ഒഴിഞ്ഞഹോ വാഴണം 
കാളകൂടമെന്നോര്‍ക്കണം ഗോവിന്ദ! 


ധേ൯ തന്നുടെ രക്തമാം ദൂഗ്ധവു- 
മമ്യനേകുന്നു നന്മ വരുത്തുവാന്‍, 
ധന്യമാകുവാനീ നര ജീവിതം 

നന്മ ചെയ്യണമന്വയോന്യം, ഗോവിന്ദ! 


18 


90 


91 


92 


93 


94. 


95 


96 


ഭക്തിദീപ്പി 


ധ്യാനമെന്നതു മാനസം തന്‍ തൊഴില്‍ 
ധ്യാനമെപ്പൊഴുമീശനിലാകണം, 

ചിത്തമെങ്കിലോ സ്വസ്ഥമായി തീർന്നിടും 

മുക്തിയും ബത! കൈവരും ഗോവിന്ദ! 97 


ധ്വാന്തമുഴിയില്‍ നിന്നുമകലുവാന്‍ 

ശാന്തി ദീപപ്രകാശം പരക്കണം, 

ശാന്തിലഭ്യമായി, തൃഷ്ടരായി വാഴുവാന്‍ 
മോഹജാലമകലണം ഗോവിന്ദ! 98 


നല്ലതേ സദാതോന്നാവു ചിത്തത്തില്‍ 

നല്ലവാക്കെയുരക്കാവു നാവിനാല്‍ 

നല്ലകര്‍മ്മമേ ചെയ്യാവു നിത്യവും 

നല്ലതൊക്കയും കൈവരും, ഗോവിന്ദ! 99 


നാളെയെനത്തുഭവിക്കുമെന്നോര്‍ത്തുനാം 

നീറ്റുന്നെന്തിനു നമ്മുടെ മാനസം, 

കര്‍മ്മലോപം ഭവിക്കാതിരിക്കുകില്‍ 

ശര്‍മ്മമാര്‍ന്നു വസിച്ചിടാം, ഗോവിന്ദ! 100 


നിതൃമീനരദേഹമെന്നോര്‍ക്കയാ- 

ലത്തലേറ്റം കലരുന്നു മാനുഷര്‍, 

മിഥ്യയായതു കണ്ടു ഭൂമിക്കുന്നു 

സത്യമായതു കാണാതെ,ഗോവിന്ദ! 101 


നീരധിയില്‍ പതിക്കുന്നരുവികള്‍ 

മൂരമാര്‍ഗ്ഗതടസ്സം ഗണിക്കാതെ, 

ക്ലേശമെത്രമേല്‍വന്നു ഭവിക്കിലു- 

മീശചിന്ത വെടിയൊലാ, ഗോവിന്ദ! 102 


നൂതനാഗ്രഹമോരോന്നുദിച്ചിടും 
ചേതനയ്ക്കുപരിഭൂരമമേകുവാന്‍, 

തത്വ സാരമറിഞ്ഞു വസിക്കണം 

പക്വബുദ്ധിയായി സര്‍വദാ , ഗോവിന്ദ! 103 


10 


ഭക്തിദീപ്പി 


നെറ്റിപ്പട്ടം ധരിച്ചു ഗജരാജ- 

നീശബിംബമെടുത്തു നടന്നിടും, 

ദുഷ്ടനും ചിലവേളയി,ലത്ഭതം 

ശിഷ്ടനൊപ്പം പെരുമാറും, ഗോവിന്ദ! 104 


നേശനൂഴിയിലേതൊരു മര്‍ത്യനു- 

മീശനെന്നു ധരിച്ചു വസിക്കണം, 

കേടുപറ്റുകില്‍ മറ്റുള്ള കൂട്ടുകാ- 

രോടിദുരമകന്നു പോം, ഗോവിന്ദ! 105 


നോക്കിവാഴുകിലൂഴിയിലുള്ളതി- 

ലൊക്കയീശ്വര സത്തതാന്‍ കണ്ടിടാം, 
ആത്മരൂപിയായ്‌ ജീവിയിലൊക്കയും 
വാഴ്വതീശ്വരനേകനാം, ഗോവിന്ദ! 106 


നൊത്തുമാനസമീശനെ നിത്യവും 

ചിന്തചെയ്തുവസിക്കുക ധന്യമാം 

ആപത്‌ ജജാലമകലുവാനായതു 

കാവലായിടുമോര്‍ക്കണം, ഗോവിന്ദ! 107 


നൈമിഷികമാം ഭോഗാഭിലാഷത്താ- 

ലാത്മശാന്തി നശിക്കാതിരിക്കുവാന്‍ 

ഈശചിന്തയെ കാവലിനാക്കണം 

ഭാസുരം ബത! ജീവിതം ഗോവിന്ദ! 108 


നൌകയാകണം ദേഹമീജിവിത- 

സാഗരത്തില്‍ മറുകരയെത്തുവാന്‍ 

കര്‍മ്മമാം തുഴ കോണ്ടു തുഴയണം 

ലക്ഷ്യമെത്തുവാന്‍ സാധ്യമാം, ഗോവിന്ദ! 109 


പട്ടിണിക്കുവശഗനായിടീലും 


പെട്ടു്പോകലാ ദുഷ്കര്‍മ്മഗര്‍ത്തത്തില്‍; 
കാലക്കേടാല്‍ ഭവിച്ചിടുമാമയം 


20 


ഭക്തിദീപ്പി 


കാലരൂപിതാന്‍ നീക്കണം,ഗോവിന്ദ! 


പാര്‍ക്കിലീ തനു പോറ്റവാനെത്രയോ 
പോര്‍ക്കളങ്ങള്‍ വിരചിച്ചു മാനുഷര്‍, 
പ്രശ്ലമോരോന്നു മാറിയുരക്കിലും 
പ്രശ്മോക്കയുമൊന്നു താന്‍,ഗോവിന്ദ! 


പിച്ചതേടി നടക്കുന്നമര്‍ത്യനു- 
മിഛപാരില്‍ വാസിക്കുവാന്‍ സഖ്യമായി, 
മോഹമൊന്നു താനൂഴിയിലേവനും 
മാര്‍ഗ്ഗമത്ര വിഭിന്നമാം ,ഗോവിന്ദ! 


പീഡയന്യനണയ്ക്കാതെ വാഴുവാ- 
നാഗ്രഹിക്കണമേവരുമൊന്നു പോല്‍ 
ലോകജീവിതം സാഖ്യദമാകുവ- 
നേകമര്‍ഗ്ഗമാണായതു,ഗോവിന്ദ! 


പുത്തനോരോന്നുരയ്ക്കുകയാണിന്നു 
തത്വസംഹതി മര്‍ത്യന്‍ ദിനം പ്രതി, 
ശാന്തിലോകത്തിനേകുവാനെങ്കിലും 
ശാന്തിയെന്നും വിദൂരമാം ഗോവിന്ദ! 


പൂര്‍ണ്ണിമയ്ക്കു കൊതിക്കയാണിന്നഹോ! 
പൂര്‍ണ്ണതയെ പുണരാത്ത മസ്തിഷ്കം 
പൂര്‍ണ്ണനീശ്വരനെന്നു ധരിക്കണം 
പൂര്‍ണ്ണമാകുവാന്‍ ജിവിതം ,ഗോവിന്ദ! 


പെട്ടെന്നങ്ങൊരു നല്ല പുലരിയില്‍ 
കിട്ടുമെന്നു ധരിക്കേണ്ട ശാന്തി ഹാ! 
മാരകായുധജാലങ്ങളൊക്കയും 
ദൂരത്താക്കുകില്‍ സാധ്യമാം ,ഗോവിന്ദ! 


2 1 


110 


111 


112 


113 


114 


115 


116 


ഭക്തിദീപ്പി 


പേടകങ്ങള്‍ പറത്തിയിന്നേതൊരു 

വിശ്വസത്യം ഗ്രഹിക്കാനൊതങ്ങുന്നു, 

വിശമീവിധം സൃഷ്ടിച്ചു വാഴുമാ- 
ശക്തിതന്നെയറിയണം,ഗോവിന്ദ! 117 


പൈത്ൃമിന്നു നിറഞ്ഞൂഴിയില്‍ 

ഭോഗവിത്താഭിലാഷമാം വിഭ്ൂമം! 

പൈത്യമീശ്വര ചിന്തയിലാകണം 

പൈത്യമൊക്കയുമ മാറുവാന്‍,ഗോവിന്ദ! 118 


പൊത്തിലിരിക്കുമാപന്നഗം 

ക്ഷുത്തടക്കാനിറങ്ങിടും വേളയില്‍ 

ചേര്‍ക്കുമാപത്തു, ദുഷ്ടനുമാത്രതാന്‍ 

പോരുമന്യനെ ദ്രോഹിക്കപ്പാന്‍,ഗോവിന്ദ! 119 


പോറ്റുവാനൊരു ദേഹമീമാനുഷ- 

നേതൃഘോരമാം കര്‍മ്മവും ചെയ്തിടും, 

മുക്തി മൂരെയാണെന്നു നിനയ്ക്കാതെ 

പാപകര്‍മ്മം വിചിത്രമാം,ഗോവിന്ദ! 120 


ബംഭരം മധുവുണ്ണവാനാശയാ- 
ലേതുസൂനവും തേടിനടക്കുന്നു, 

മൂഡബുദ്ധികളേവരുമാവിധം 

ഭോഗവാച്ചയാലോടുന്നു, ഗോവിന്ദ! 121 


ബാഹ്യമോടിയിലിന്നുസകലരു- 

മൂഡമോദം ഭൂമിച്ചുവലയുന്നു, 

ആതന്തരീകമാം ശുദ്ധിയിലാഗ്രഹ- 
മാര്‍ക്കുമില്ലണുവെങ്കിലും,ഗോവിന്ദ! 122 


ബിന്ദുവൊന്നിച്ചു ചേര്‍ന്നു ജിതശ്രമ- 
മബ്ധിയൊന്നു ചമച്ചതില്‍ വാഴുന്നു, 
ധര്‍മ്മ കര്‍മ്മങ്ങളോരോന്നൊരുമിച്ചു 


നിത്യ നിര്‍വൃതി നല്‍കുന്നു,ഗോവിന്ദ! 123 


ബീജമില്ലെങ്കില്‍ വ്ൃക്ഷമുണ്ടായിടാ 


22 


ഭക്തിദീപ്പി 


വൃക്ഷമില്ലെങ്കില്‍ ബീജവും നാസ്തിയാം, 
ദേഹദേഹിതന്‍ ബന്ധവുമീവിധം 
കര്‍മ്മമാണവയ്കാശ്രയം,ഗോവിന്ദ! 124 


ബുദ്ബുദോപമം ജിവിതമെങ്കിലും 

ബിദ്ധിമാനതു സര്‍വാര്‍ത്ഥ ദായകം 

ആത്മവിദ്യ ധരിച്ചു പരം പദം 

ചേരുവാനവന്‍ യതിപ്പൂഗോവിന്ദ! 125 


ബോധിസത്വനും, കൃഷ്ണനും,കൃസ്തുവും 

ഗാന്ധിയും നിബിതാനും കടന്നു പോയ്‌- 
ആത്മവിദ്യയുരച്ചവരെങ്കിലും 

ഭാന്തമിന്നുമീപ്പാരിടം,ഗോവിന്ദ! 126 


ബ്രഹ്മമെന്തെന്നറിയാത്ത മര്‍ത്ത്യനു 
കര്‍മ്മശുദ്ധിഭവിക്കില്ലൊരിക്കലും, 
കര്‍മ്മശുദ്ധിഭവിക്കാതിരിക്കിലോ 

ജന്മമുക്തിയും വന്നിടാ , ഗോവിന്ദ! 127 


ഭക്തിസവ്വാര്‍ത്ഥ ദായകമുഴിയില്‍ 

മുക്തിയും തരുമന്തിമവേളയില്‍- 

ഭക്തിവാരിയില്‍ നിത്യവും മജ്ജനം 

ചെയ്ക,ധന്യമാം ജിവിതം,ഗോവിന്ദ! 128 


ഭാരമേന്തിത്തളര്‍ന്നു വരികിലും 

ക്ഷീരപാനം തളര്‍ച്ചയകറ്റിടും 
ജിവിതച്ചുമടേന്തിത്തളരാതെ 
ഭക്തിമോന്തിക്കുടിക്കണം,ഗോവിന്ദ! 129 


ഭിക്ഷുവേഷം ധരിച്ചതുകൊണ്ടാര്‍ക്കും 


ഭക്തിയുണ്ടെന്നു ചിന്തിച്ചു പോകൊലാ, 
ഭക്തി തേടുവാനിന്നു പലവിധം 


23 


ഭക്തിദീപ്പി 


വേഷമേന്തൂന്നു മാനുഷര്‍, ഗോവിന്ദ! 130 


ഭീരുവാകരുതുല്‍കടസങ്കട- 

കാരണങ്ങള്‍ തുടരെ ബ്രഭവിക്കിലും 
ഭക്തനെന്തിനുഭീരുവായീടണം 
ഭീതിനാസ്തികലക്ഷണം,ഗോവിന്ദ! 131 


ഭക്തമാകിനഭോഗങ്ങള്‍ഓരോന്നു- 
മാഗ്രഹങ്ങളനുദിനമേറ്റിടും, 
ഭക്തികൊണ്ടൂനിബദ്ധനായീടുകി- 

ലാഗ്രഹങ്ങളകന്നു പോം,ഗോവിന്ദ! 132 


ഭൂരിദുഖദം മാനുഷജിവിത- 

മെന്നുചൊല്ലുന്നറിവുള്ള മാനുഷര്‍, 

ബുദ്ധി,ഭക്തിയാല്‍ ശുദ്ധമായ്‌ തീരുകില്‍ 

ഭൂരിസാഖ്യദം ജിവിതം,ഗോവിന്ദ! 133 


ഭംഗമെന്തിനു തേടുന്നു പുഷ്ടങ്ങ- 

ളണ്ണാന്‍ മധ്മറ്റില്ലൊരാഗ്രഹം! 

മുക്തിയാം മധുവുണ്ണവാന്‍ മാനസം 

ഭക്തിസൂനം നുകരട്ടെ, ഗോവിന്ദ! 134 


ഭേഷജങ്ങള്‍ ശരിക്കു കൊടുക്കുകില്‍ 
രോഗശാന്തി ഭവിച്ചിടും , നിര്‍ണ്ണയം 
ഭക്തിഭേഷജം കൊണ്ടു നാം ജീവിത 
ദു:ഖ ശാന്തി വരുത്തണം ഗോവിന്ദ! 135 


മദ്യപാനലഹരിയാല്‍ സര്‍വ്വവും 

ധൂര്‍ത്തടിച്ചുകളയുന്ന മാനുഷാ , 

ഭക്തിമദ്യലഹരിയാല്‍ ജിവിതം 

ധന്യമാക്കി വിജയിക്ക, ഗോവിന്ദ! 136 


മായയജ്ഞാനമെന്നു ധരിക്കണം 


മായപോകുവാന്‍ ജ്ഞാനമുദിക്കണം 
ജേഞയമീശ്വരസത്തയൊന്നാകയാ- 


2൧. 


ഭക്തിദീപ്പി 


ലീശസത്തയറിയണം, ഗോവിന്ദ! 137 


മിഥ്യയാണു ജഗത്തെന്നിരിക്കിലും 
സത്ൃയമാണതിന്നാധാരമോര്‍ക്കണം 
സത്യമിന്നൊരുകോണിലൊളിക്കയാല്‍ 

മിഥ്യയേറ്റം മദിക്കുന്നു, ഗോവിന്ദ! 138 


മീനമപ്പിലേവാണിടു, ദര്‍ദ്ദൂരം 

തോയമെന്നിയേ വാഴും കരയിലും 

കര്‍മ്മശുദ്ധികലരാത്ത ജിവിതം 

സാധ്യമേതൊരു ദിക്കിലും,ഗോവിന്ദ! 139 


മുത്തുവേണമെന്നാകിലോ സാഗരം 
തന്നിലാഴത്തില്‍ മുങ്ങിയെടുക്കണം 
മുക്തി മുത്തു ലഭിക്കുവാന്‍ ഭക്തിയാം 
സാഗരത്തില്‍ മുഴുകണം, ഗോവിന്ദ! 140 


മൃത്യുവെത്തിടാമേതൊരു നാളിലും 
മര്‍ത്ൃനും മറ്റു ജീവികള്‍ക്കൊക്കയും: 
മാറ്റുവാനതുസാധ്യമല്ലാ,കയാല്‍ 
ഭീതിവേണ്ടാ മരണത്തില്‍,ഗോവിന്ദ!] 


മൂഷികന്‍ ഗുഹപുക്കിരുന്നീടിലും 

നോട്ടമാ കൃഷിഭൂമി തന്നുള്ളിലാം 

ഭക്തിയാം ഗുഹ തന്നിലിരുന്നു നാം 

മുക്തിലക്ഷ്യമായ്‌ വാഴണം, ഗോവിന്ദ! 141 


മെയ്യനക്കം നിലയ്ക്കുമാവേളയില്‍ 
കയ്യിലൊന്നുമെടിത്തീടുവാന്‍ പറ്റിടാ, 

ചെയ്തുവെച്ചതാം കര്‍മ്മജാലങ്ങളോ 

കയ്യറിയാതെ വന്നിടും ,ഗോവിന്ദ! 142 


മേന്മയേറുമീ മാനുഷജിവിതം 


മേനി തന്നിലൊതുക്കുകില്‍ കഷ്ടമാം! 
മേനിയേറ്റിടും ചൈതന്യമൊന്നതി- 


2൭ 


ഭക്തിദീപ്പി 


ലാവസിപ്പതുകാണണം,ഗോവിന്ദ! 143 


മൈത്രി മര്‍ത്യനും മര്‍ത്യനും തങ്ങളില്‍ 
സുസ്ഥിരതരമാകണമുഴിയില്‍, 

ഭാഷയും നിറഭേദവും മര്‍ത്യനെ 

വേര്‍തിരിപ്പതു കുത്സിതം,ഗോവിന്ദ! 144 


മൊട്ടക്കുന്നിലൊരിക്കലും ജാഹ്നവി 

ജന്മമേത്തുകയില്ലാ ധരിക്കണം 

ധര്‍മ്മ കര്‍മ്മ വിശുന്യമാം ജിവിതം 

മൊട്ടക്കുന്നപോല്‍ വന്ധ്യയാം,ഗോവിന്ദ! 145 


മോഹജാലവും. മോഹിനീത്തയ്യലും- 

മൊന്നുപോല്‍ മന:ശാന്തി തകര്‍ത്തിടും 

ആശയാകുന്ന വാരണ വീരനെ 

ഭക്തി കൊണ്ടൂതളയ്ക്കണം,ഗോവിന്ദ! 146 


യഷ്ടിയൂന്നി നടക്കുന്നളവിലും 

കട്ടുതിന്നുവാന്‍ കള്ളനു വാഞ്ഞിതം, 

ശീലക്കേടുകള്‍ മാറ്റുവാന്‍ പ്രായവും 
കാലഭേദവുമാവില്ല,ഗോവിന്ദ! 147 


യാനപാത്രം ശരിക്കു നടത്തുവാന്‍ 

തക്കതായ തുഴയൊന്നെടുക്കണം 

മര്‍ത്ൃജിവിത്തോണി നടത്തുവാന്‍ 

ഭക്തിയാം തൃഴേയന്തണം, ഗോവിന്ദ! 148 


യുക്തമായതു സ്വീകരിച്ചീടണം 

ത്യാജ്യമായതു മൂരത്തകറ്റണം, 
സത്യധര്‍മ്മാദിയെപ്പോഴും കാക്കണം 

വൃര്‍ത്ഥമാകില്ല ജിവിതം ഗോവിന്ദ! 149 


യുഥം ചേര്‍ന്നു നടക്കുമൊരേമൃഗ- 
വര്‍ഗ്ഗമാപത്തകന്നു വസിക്കുവാന്‍, 


20 


ഭക്തിദീപ്പി 


ചേരണം തനിക്കൊത്തവരോടു നാം 
ദുഷ്ടവേഴ്ച വെടിയണം, ഗോവിന്ദ! 150 


യോഷമാര്‍കളില്‍ വല്ലാത്തഭിലാഷം 
ദോഷമാണതുനാശമണച്ചിടും 

യോഷയൊന്നിനേ സ്വീകരിച്ചിടണം 

ലോകയാത്ര സഹായാര്‍ത്ഥം, ഗോവിന്ദ! 151 


രഥ്യതന്നിലലസനായ്‌ പോകലാ 
വന്നു ചേരന്നിടുമാപത്തതു മൂലം, 
ജിവിതത്തിലലസനായ്‌ തീരുകി- 
ലാത്മശാന്തി നശിച്ചു പോം, ഗോവിന്ദ! 122 


രാവിലര്‍ക്കന്‍ മായുന്നതു കണ്ടു 

കൂമനേറ്റം തിമിര്‍ത്തു മദിക്കുന്നു, 

സജ്ജനത്തിനു ചേർന്നിടും സങ്കടം 

ദൂര്‍ജ്ജനത്തിനു സാഖ്യദം, ഗോവിന്ദ! 153 


രുഷ്ടനായിപ്പറയരുതാരോടു- 

മിഷ്ടലാഭമതുതെല്ലമേകിടാ, 

കോപമാത്മവിനാശകമാകയാല്‍ 

കോപമേറ്റം തൃജിക്കണം,ഗോവിന്ദ! 154 


രൂപ്യമെത്രയും നേടുവാനാശയാ- 
ലാചരിക്കൊലാ പാപ പ്രവൃത്തികള്‍, 

ധര്‍മ്മഹാനി ഭവിക്കുമതുമൂലം 

മുക്തിമാര്‍ഗ്ഗവും മുടിപോം,ഗോവിന്ദ! 155 


രോഹിതാശ്വനീലിത്തനുവെത്തുപോം 
കര്‍മ്മജാലമൊരിക്കലും വെന്തിടാ 
പാപകര്‍മ്മം വെടിയണമാകയാല്‍ 


മുക്തിമാര്‍ഗ്ഗമടയാതെ,ഗോവിന്ദ! 156 


ലക്ഷ്യമൊന്നു നിനച്ചുതാനാഖഗ- 


27 


ഭക്തിദീപ്പി 


വൃന്ദമെന്നും പറക്കുന്നിതംബരേ, 
ലക്ഷ്യമെപ്പൊഴും മുക്തിതാനാകണം 
ജീവപക്ഷിതന്‍ യാത്രയില്‍ ഗോവിന്ദ! 157 


ലാവയുള്ളില്‍ വഹിച്ചിടും പര്‍വ്വത- 

മേതുനാളിലും പൊട്ടിത്തെറിച്ചിടും 

ദുഷ്ടചിന്തകലരുന്ന മാനസം 
സ്പഷ്ടമാപത്തണച്ചിടും,ഗോവിന്ദ! 158 


ലിപ്ലമെങ്കിലുംമാനസ ഭാതീക 
മോഹബദ്ധമാമാഗ്രഹജാലത്താല്‍ 

ഭക്തിവാരിയാല്‍ ക്ഷാളനം ചെയ്തു 

ശുദ്ധമാക്കി വസിക്കണം,ഗോവിന്ദ! 159 


ലീനമാകണം മാനസമീശ്വര 

പാദപത്മ ഭജനത്തില്‍ നിത്യവും 

ലൂലകോപമമാത്മീയ ഭാതീക 

മിശ്രജീവിയായ്‌ തീരാതെ,ഗോവിന്ദ! 160 


ലുപ്തമാകണമാഗ്രഹജാലങ്ങള്‍ 

്ലാന്തഭാവമകലണം ചിന്തയില്‍ 

ശുദ്ധമാകണം ചിന്തകളീശ്വര- 

തത്വചിന്തയാല്‍ സന്തതം,ഗോവിന്ദ! 161 


ലൂതമാവര്‍ഷവേളയിലുണ്ണവാന്‍ 

ഭക്ഷ്യമെമ്മട്ടു തേടിവെക്കുന്നുവോ 

മൃുത്യുകാലസഹായാര്‍ത്ഥമാവിധം 

പുണ്യജാലങ്ങള്‍ തേടണം,ഗോവിന്ദ! 162 


ലേശമേങ്കിലുമീശ്വരചിന്തക- 

ളാശയത്തില്‍ കലാരാത്ത ലേഖനം 
ഇന്നുകാണുന്നുസാഹിത്യസൃഷ്ടിയി- 

ലാത്മനാശം വരുത്തുവാന്‍,ഗോവിന്ദ! 163 


2൫ 


ഭക്തിദീപ്പി 


വണ്ടൂവന്നു മുരണ്ടു വിളിക്കിലും 
മൊട്ടു വാതിലടച്ചുവസിച്ചിടും, 
ഭോഗജാലങ്ങള്‍ മാടിവിളിക്കിലും 
ഭക്തചിത്തമിളകിടാ,ഗോവിന്ദ! 


വാസകം ബത! നഗ്നത മാറ്റുവാന്‍ 
സാദ്ധ്യമല്ലെങ്കിലെന്തിനുടുക്കണം, 
ഈശചിന്തയാല്‍ ശുദ്ധമാകാത്തതാം 
ബുൃദ്ധിയുംബത! നിഷഫലം, ഗോവിന്ദ! 


വിത്തമാര്‍ജ്ജിച്ചു വയ്ക്കണമെങ്കിലോ 
സത്യധര്‍മ്മാദിയോടതുചെയ്യണം, 
സത്യധര്‍മ്മം വെടിഞ്ഞു ഹാ! നേടൂകില്‍ 
വിത്തമല്ലാ, വിഷമതു, ഗോവിന്ദാ ! 


വീണുപോകുമീ ദേഹമെന്നോര്‍ത്തു- 
കാണിനേരവും പാഴായ്‌ കളയാതെ 
കൃത്യമൊക്കയും ശ്രദ്ധയാ ചേയ്യണം 
കര്‍മ്മപൂര്‍ത്തി വരുത്തണം, ഗോവന്ദ! 


വൃത്തിശുദ്ധീയും, ജീവിതശുദ്ധിയും 

കര്‍മ്മശുദ്ധിയും, വാങ്മനശുദ്ധിയും 

ഒത്തുചേരുകില്‍ ഭീതിവേണ്ടല്ലവും 

മുക്തിതാനെലഭിച്ചിടും , ഗോവിന്ദ! 168 


വേല്ലമേറ്റം മധുരമാണേങ്കിലു- 

മല്ലലേകുമതേറെബ്ളജിക്കുകില്‍, 
സഖ്യമാര്‍ഗ്ഗങ്ങഴേറ്റെകിലായതും 

ദു:ഖഹേതുവായ്‌ തീർന്നിടും, ഗോവിന്ദ! 169 


വേലികെട്ടി വിളളമിയാകാക്കണം 
കാലയവന്നതൃതിന്നാതിരിക്കുവാന്‍, 
ജിവതവിളളമിക്കുരക്ഷയായ്‌ 

ഭക്തിവേലിചമയ്ക്കണം, ഗോവിന്ദ! 170 


൧0൭ 


164. 


165 


166 


167 


ഭക്തിദീപ്പി 


ശര്‍മ്മ ദുഖ:ങ്ങളോര്‍ക്കുകില്‍ മാനസ- 

ഭാവമെന്നു നിനച്ചു വസിക്കണം. 

ചിത്തമാകയാല്‍ സ്വാധീനമാക്കണം 

ശര്‍മ്മമെപ്പൊഴും കൈവരും ഗോവിന്ദ! 171 


ശാഡ്വലങ്ങളണയുന്നു ഗോവുക- 
ളാര്‍ത്തി തീര്‍ത്തു ഭജിക്കുവാനെപ്പൊഴും 

ആത്മശാന്തി ഭജിക്കുവാന്‍ നിശ്ചയം 

മോക്ഷമാര്‍ഗ്ഗം ഗമിക്കണം,ഗോവിന്ദ! 172 


ശിക്ഷനല്ലപോല്‍ ചെയ്യുകില്‍ മാത്രമേ 

വിദ്യ ഹൃത്തിലുറച്ചു ഫലം തരൂ, 

ഭക്തി മുക്തിദമാകാണമെങ്കിലോ 

കര്‍മ്മശുദ്ധി വരുത്തണം,ഗോവിന്ദ! 173 


ശീലമേറ്റം പ്രധാനമെന്നാകയാല്‍ 

നല്ലശീലം വളര്‍ത്തണമേവരും 

സത്‌ സ്വഭാവം വളരുവാനോര്‍ക്കുകില്‍ 

കര്‍മ്മശുദ്ധി വരുത്തണം ഗോവിന്ദ! 174 


ശുക്തിപോലകം ശുഭ്രമായീടണം 

മുക്തിനേടുവാന്‍ ശുദ്ധിതാന്‍ കാരണം 

ശര്ൂരഭാവ വിചാരങ്ങള്‍ കൊണ്ടകം 
ശുദ്ധിചെയ്തുവസിക്കണം ഗോവിന്ദ! 175 


ശേഷിശേമുഷിമല്‍കിയതീശ്വര- 

വൈഭവങ്ങളറിഞ്ഞു വസിക്കുവാന്‍, 

ഈശചിന്ത കലരാത്തജിവിതം 

ധന്യമല്ല,തു, ശപ്തമാം,ഗോവിന്ദ! 176 


ശൈശവത്തിലെ നിഷ്കളചിത്തുപോ- 


ലാകണം തവ മാനസമെപ്പൊഴും, 
കാമക്രോധമദാദി വെടിയുകി- 


30 


ഭക്തിദീപ്പി 


ലഛചിത്തനായ്‌ വാണിടാം,ഗോവിന്ദ! 177 


ശോകമാത്മവിനാശകമോര്‍ക്കണ- 

മൊന്നുകൊണ്ടും തപിക്കാതിരിക്കണം, 

സത്‌ ചിത്‌ ആനന്ദരൂപിയാമീശ്വനെ 

ചിന്ത ചെയ്തുവസിക്കണം,ഗോവിന്ദ! 178 


ശ്രീകലന്നുവസിക്കവാനൂഴിയില്‍ 
ശ്രീപതീപങ്കജമോര്‍ക്കണം 

ശ്രിമദം ഹാ! വെടിഞ്ഞു വസിപ്പവന്‍ 

ശ്രീ നമുക്കു വരുത്തിടും,ഗോവിന്ദ! 179 


ഷട്പദോപമമുഴി മുഴുവനും 

ഭോഗവാഞ്ചരയാലോടി നടക്കൊലാ 
ആശ്രിതജനരക്ഷകന്‍ തന്നുടെ 

പാദപങ്കജം ചിന്തിക്ക, ഗോവിന്ദ! 180 


സക്തിയീശ്വര ചിന്തയിലാകണം 
സന്ത്ൃജിക്കണം മറ്റുള്ളചിന്തകള്‍ 

കല്ലും നെല്ലും പെറുക്കി കളഞ്ഞുതാന്‍ 
ഭക്തമാരും ചമയ്ക്കുന്നു, ഗോവിന്ദ! 181 


സാരജത്തിനു തൈര്‍ കടഞ്ഞീടണം 

തങ്കമാക്കുവാന്‍ സ്വര്‍ണ്ണമുരുക്കണം, 

മുക്തിനേടടുവാന്‍ ജിവിതം,നിര്‍ഭയം 
ഭക്തികൊണ്ടുകടയണം,ഗോവിന്ദ! 182 


സിക്തസസ്യമേ സത്ഫളം തന്നിട്ടു 
ഭൂക്തിക്കായതേയോഗ്യമായ്‌ വന്നിടു 
ഭക്തിവാരിയാല്‍ സിക്തമാം കര്‍മ്മമേ 
മുക്തിയാംഫലം തന്നിടട,ഗോവിന്ദ! 183 


സീമയില്ലാത്ത മോഹജലധിയി- 
ലാപതിച്ചു വിഫലം നാം നീന്തുന്നു, 
താണു പോകാതെ രക്ഷപെട്ടീടുവാന്‍ 
ഭക്തിപോതാമണാശ്രയം,ഗോവിന്ദ! 184 


31 


ഭക്തിദീപ്പി 


സുഭ്ൂതന്നില്‍ ഭൂമിച്ചു വലയാതെ 
ശുഭ്ൂകായനെ ചിന്ത ചെയ്തീടണം, 
ഭൂചലനം നിലയ്ക്കുമാവേളയി- 
ലീശനാശ്രയമോര്‍ക്കണം,ഗോവിന്ദ! 185 


സൂക്തമൊന്നും പഠിച്ചതില്ലങ്കിലും 
ഭക്തിയൊടൊരു നാമം ജപിക്കുകില്‍ 
തൃപ്ലനായിടുമീശ്വരനാകയാല്‍ 

ഭക്തിതന്നെ പ്രധാനമാം,ഗോവിന്ദ! 186 


സേതുവാകണം ദേഹജീവിത- 
സാഗരത്തിന്‍ മറുകരയെത്തുവാന്‍ 
ദേഹമൊന്നുതാനീശ്വരപൂജയും 
സാധ്യമാകാനുതൃകുന്നു,ഗോവിന്ദ! 187 


സോമബിംബം മനോഹരമാകിലു- 

മുണ്ടതിലും കളങ്കം 'മൃഗ'ചിഹ്നം 
നിത്യനിര്‍മ്മലമേറ്റവും സുന്ദരം 
പങ്കജാക്ഷപദയുശം,ഗോവിന്ദ! 188 


സൌരയൂഥം ചമച്ചതു പോറ്റിടും 
ശില്ലിയക്ഷയസമ്പത്തുടമതാന്‍ 
ആശ്രിതര്‍ക്കുസമസ്തവുമേകിടും 
കല്പശാഖിയെ ചിന്തിക്ക ,ഗോവിന്ദ! 189 


സ്ത്രൈണനായി വസിപ്പവനൂഴിയില്‍ 

ഗദ്ദര്‍ഭോപമനേറ്റവും മന്ദധീ 

ഭാരമേന്തിത്തളര്‍ന്നു കുഴഞ്ഞവന്‍ 

കാലനൂരുഗമിച്ചിടും , ഗോവിന്ദ! 190 


സ്റിഗ്ധമാകണം മാനസം ശുദ്ധമാം 
സ്നേഹധാരയാല്‍ മാറണം കന്മഷം 
ഭിന്നജീവികളൊക്കെയമൊന്നുതാ 
നാത്മസത്തയാല്‍ തേറണംഗോവിന്ദ! 191 


32 


ഭക്തിദീപ്പി 


സ്പര്‍ശതന്‍സ്പ്പഹവിത്തത്തിലാകയാല്‍ 
ഭേദബുദ്ധിയവള്‍ക്കില്ലിതാരിലും. 
മുക്തിനേടുവാന്‍ വേശ്യതന്‍ ഹൃത്തുപോല്‍ 
ഭേദചിന്തവെടിയണം, ഗോവിന്ദ! 192 


സംഗമൊന്നുതാന്‍ മുക്തിക്കു വിഘ്നമായ്‌ 
നിന്നുമര്‍ത്യനെയാഴ്ത്തുന്നു മായയില്‍, 
സംഗഹീനനായ്‌ വാഴണമെപ്പൊഴും 
സംഗനാശനം ചിന്തിച്ചു, ഗോവിന്ദ! 193 


ഹര്‍മ്മ്യമംബരചുബിയായ്‌ തീര്‍ത്തു ഹാ! 
ശര്‍മ്മമെന്നിയെ വാഴ്വതില്‍ കാമ്യമാം 

ചെറ്റയൊന്നു ചമച്ചു പരം പദം 
ചിന്തചയ്തുവസിപ്പതു,ഗോവിന്ദ! 194 


ഹാവഭാവവിലാസലഹരിയാല്‍ 

ഹ! വലഞ്ഞു നടക്കുന്ന മാന൯ുഷാ! 

ഹാലശക്തി നശിക്കുമാ വേളയില്‍. 
ഹാസ്യപാത്രമായ്‌ തീർന്നിടും ഗോവിന്ദ! 195 


ഹിംസ്രകോപമമോടി നടന്നു ,ഹാ! 

തേടുന്നതെന്തിനു ഭോഗമാം മാനിനെ 

ആടല്‍പെട്ടു ഭജിക്കുമളവിലു- 

മാശതീരാതിരിക്കുന്നു ഗോവിന്ദ! 196 


ഹീനകര്‍മ്മമതോരോന്ന൯ഷ്ടിച്ചു 
നേടിടുന്ന ധനമാകെ നല്‍കിലും 

മൃത്യു തന്നുടെ കൈ തട്ടിമാറ്റവാന്‍ 
സാധ്യമല്ലെന്നു ചിന്തിക്കു, ഗോവിന്ദ! 197 


ഹൃത്തിലീശ്വര രൂപം ലസിക്കണം 


നേത്രയുശ്മാലനെപ്പൊഴും കാണണം 
നാവിലീശ്വരനാമം വസിക്കണം 


33 


ഭക്തിദീപ്പി 


കാതിനാലതു കേള്‍ക്കണം, ഗോവിന്ദ! 198 


ഹേതൃുഭൂതം സമസ്ത ജഗത്തിനു- 
മീശനെന്നു ധരിച്ചു വസിക്കണം 
നശ്വരം ബത: കാണുന്നുതൊക്കയും 
ശ്വാശ്വതന്‍ പരനോര്‍ക്കണം,ഗോവിന്ദ! 


ഫ്രീ വെടിഞ്ഞു സമസ്തസമയവും 
പൂജചെയ്യെണമീശപദാംബുജം 

ഹൃദ്യമാകണം തല്‍കഥാഭാഷണം 

മിഥ്യ മാറിച്ചമയണം,ഗോവിന്ദ! 200 


“ഭക്തിദീപ്പി” യാലീ വിധമക്ഷര 
ബ്രഹ്മരൂപിയെപൂജ ചെയ്യുന്നു ഞാന്‍ 
കര്‍മ്മലോപം ഭവിക്കാതെ യീശ്വര 
പാദപങ്കജം ചേരണം, ഗോവിന്ദ! 201 





പണിപ്പുരയില്‍ 


ശ്രീ കൃഷ്ണ ദര്‍ശനം 
(മഹാകാവ്യം) 


34. 


ഭക്തിദീപ്പി 


ഗ്രന്ഥകര്‍ത്താ 
മേപ്രാല്‍ ഏ.പി.രാഘവ പണിക്കര്‍ 





പത്തു “ദര്‍ശന” ങ്ങളിലായി 
ശ്രീകൃഷ്ണകഥാമൃുതം 





ഗ്രന്ഥകര്‍ത്താവിന്റെ മറ്റു കൃതികള്‍ 
ശ്രീ ചോറ്റാനിക്കര ദേവീ സ്തവം 
മോഹിനീസുൃതചരിതം 


35 


